O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2396 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 7921 


04-01-2022 


13 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , തൃക്കൊടിത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സനോജ് എ . എസ് . , 
അച്ഛാത്ത് പുതുപ്പറമ്പിൽ വീട് , തൃക്കൊടിത്താനം പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കൊടിത്താനം വില്ലേജിൽ പരേതന്റെ മാതാവ് 
മണിയമ്മാൾ ആർ . , അക്ലാത്ത് പുതുപ്പറമ്പിൽ വീട് , തൃക്കൊടിത്താനം പി.ഒ. , ബോധിപ്പിച്ച അപേക്ഷ തൃക്കൊടിത്താനം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ അവിവാഹിതനായിരുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മണിയമ്മാൾ ആർ . ( മണി സോമനാഥ് ) 


മാതാവ് 


61 


നമ്പർ : സി 2 - 7719/2021 


03-01-2022 


0 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , കുറിച്ചി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാർത്യായനി , ആഞ്ഞിലിത്തറയിൽ , 
പാപ്പാൻചിറ കോളനി , ചേലച്ചിറ , കുറിച്ചി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി , പരേതയുടെ മകൻ എം . കെ . രാജു , ആഞ്ഞിലിത്തറ വീട് , കുമരകം , ബോധിപ്പിച്ച 
അപേക്ഷയിന്മേൽ കുറിച്ചി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത ഏക 
അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് കുഞ്ഞൂഞ്ഞ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| എം . കെ . രാജു 


മകൻ 


63 


നമ്പർ സി 2 - 4784/2021 


05-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ . എം . മാത്തുക്കുട്ടി , അടിച്ചിലാമാക്കൽ 
വീട് , ചാമംപതാൽ പി . ഒ . , വാഴൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴൂർ വില്ലേജിൽ പരേതൻറെ സഹോദരൻ എ . എം . ജോസ് , അടിച്ചിലാമാക്കൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2397 


Revenue Department 


18th January 2022 


അവകാശ 


വീട് , ചാമംപതാൽ പി . ഒ . , വാഴൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-03-2021 -ൽ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും ജീവിച്ചിരിപ്പില്ല . പരേതൻ അവിവാഹിതനായിരുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


എ . എം . ജോസ് 


സഹോദരൻ 


64 


2 


മേരിക്കുട്ടി വർഗ്ഗീസ് 


സഹോദരി 


62 


3 


ത്രേസ്യാമ്മ തോമസ് 


സഹോദരി 


60 


4 . 


സഹോദരി 


67 


5 


സഹോദരി 


59 


6 


സഹോദരി 


56 


7 


41 


8 


23 


അന്നമ്മ മാത്യ 
ഫിലോമിന 

മാതൃ 
ക്ലാരമ്മ മാതൃ 
ഡെൻസി സെബാസ്റ്റ്യൻ ( പരേതനായ സഹോദരൻ 
| സെബാസ്റ്റ്യന്റെ മകൾ 
| അജു തോമസ് ( പരേതനായ സഹോദരൻ തോമസ് 
( മാത്യുവിന്റെ മകൻ ) 
ബിജു തോമസ് ( പരേതനായ സഹോദരൻ തോമസ് 
മാത്യവിന്റെ മകൻ ) 
ജിജോ വർഗീസ് ( പരേതയായ സഹോദരി ഏലിയാമ്മ 
വർഗ്ഗീസിന്റെ മകൻ ) 
ജിൻസി ബിനോ ( പരേതയായ സഹോദരി ഏലിയാമ്മ 
വർഗ്ഗീസിന്റെ മകൾ 


9 


15 


10 


42 


11 


30 


നമ്പർ സി 2 - 1762022 


05-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സേതുനാഥ് നടേശൻ , കാർത്തിക 
വീട് , പുഴവാത് , ചങ്ങനാശ്ശേരി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതന്റെ ഭാര്യ രഞ്ജിനി കെ . എൽ . , കാർത്തിക വീട് , 
പുഴവാത് , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-07-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പുണ്ട് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കനകമ്മ നടേശൻ 


മാതാവ് 


65 


2 


| രഞ്ജിനി കെ . എൽ . 


ഭാര്യ 


31 


3 


ദക്ഷ സേതുനാഥ് 


മകൾ 


9 


4 


+ N 


അക്ഷയ് സേതുനാഥ് 


മകൻ 


5 


5 


വേദ സേതുനാഥ് 


മകൾ 


1 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2398 


KERALA GAZETTE 


Part III 


നമ്പർ സി 2 - 175/2022 


05-01-2022 


08 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് മാത്യു , കാവാല 
ം പുതുപ്പറമ്പിൽ , പെരുന്ന കിഴക്ക് , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതന്റെ ഭാര്യ ത്രേസ്യാമ്മ വി . 
ശങ്കോരിക്കൽ , കാവാലം പുതുപ്പറമ്പിൽ , പെരുന്ന കിഴക്ക് , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
06-2021 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ത്രേസ്യാമ്മ വി . ശങ്കോരിക്കൽ 


ഭാര്യ 


70 


2 


റീമ ജോസഫ് 


മകൾ 


42 


3 


സുമി ജോസഫ് 


മകൾ 


38 


നമ്പർ : സി 2 - 226/2022 


07-01-2022 


13 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാഴപ്പള്ളി വെസ്റ്റ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ . രാധാകൃഷ്ണ ഭട്ടതിരി , 
പൗർണ്ണമി വീട് , തുരുത്തി പി.ഒ. , വാഴപ്പള്ളി പടിഞ്ഞാറ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴപ്പള്ളി വെസ്റ്റ് വില്ലേജിൽ പരേതന്റെ ഭാര്യ ആർ . 
സാവിത്രിദേവി , പൗർണ്ണമി വീട് , തുരുത്തി പി.ഒ. , വാഴപ്പള്ളി പടിഞ്ഞാറ് , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാഴപ്പളളി വെസ്റ്റ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
12-2018 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ആർ . സാവിത്രിദേവി 


ഭാര്യ 


74 


2 


ബിനു ആർ . 


മകൻ 


51 


നമ്പർ സി 2 - 4051/2021 ( A ) 


07-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . എ . അബ്ദുൾ ഖാദർ കുഞ്ഞ് 
ഓവേലിൽ വീട് , ഫാത്തിമാപുരം പി.ഒ. , ചങ്ങനാശ്ശേരി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതന്റെ മകൾ ഷാലിമ മൂഹമ്മദ് 
സലിം , ഓവേലിൽ വീട് , ഫാത്തിമാപുരം പി.ഒ. , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-04-2021 -ൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2399 


Revenue Department 


18th January 2022 


മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ ഭാര്യ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 . 


| ഷാലിമ മൂഹമ്മദ് സലിം 


മകൾ 


57 


2 


ഷീജ എ . 


| മകൾ 


52 


3 


കെ . എ . ലത്തീഫ് 


സഹോദരൻ 


81 


4 


വി . എം . ഷംസുദ്ദീൻ 


സഹോദരൻ 


75 


നമ്പർ സി 2 - 177/2022 


05-01-2022 


അവകാശ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചെത്തിപ്പുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . റ്റി . ജോസഫ് , പാറക്കുഴി വീട് 
, പുതുച്ചിറ , വെരൂർകര , ചെത്തിപ്പുഴ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെത്തിപ്പുഴ വില്ലേജിൽ 

ചെത്തിപ്പുഴ വില്ലേജിൽ പരേതയുടെ മകൻ അനീഷ് ജോസഫ് , പാറക്കുഴി വീട് , 
പുതുച്ചിറ , വെരൂർ , ചെത്തിപ്പുഴ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെത്തിപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-08-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത ഏക അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കളും ഭാര്യ ശാന്തമ്മ ജോസഫും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| അനീഷ് ജോസഫ് 


മകൻ 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2400 


KERALA GAZETTE 


Part III 


Kottayam District 


Changanassery Taluk 


NOTICE 


നമ്പർ : സി 2 - 10192/2019 


07-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , വാകത്താനം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചാണ്ടി വർഗ്ഗീസ് , തെക്കേക്കര 
മാക്കപ്പള്ളി വീട് , പുത്തൻചന്ത പി.ഒ. , വാകത്താനം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാകത്താനം വില്ലേജിൽ പരേതന്റെ പൗത്രൻ ജിറ്റുമോൻ 
മാത്യു . തെക്കേക്കര മാക്കപ്പള്ളി വീട് , പുത്തൻചന്ത പി.ഒ. , വാകത്താനം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വാകത്താനം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 31 
07-1985 -ൽ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ , ഭാര്യ , മക്കളായ ശോശാമ്മ മാത്യു , മറിയാമ്മ ചാണ്ടി ജോർജ്ജ് എന്നിവരും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


44 


2 


41 


| ആലീസ് മാത്യു ( പരേതയായ മകൾ ശോശാമ്മ മാത്യുവിന്റെ പൗത്രി 
മകൾ ) 
ജീനാമോൾ മാത്യു ( പരേതയായ മകൾ ശോശാമ്മ മാത്യുവിന്റെ പൗത്രി 
| മകൾ 
ജിറ്റുമോൻ മാത്യു ( പരേതയായ മകൾ ശോശാമ്മ മാത്യുവിന്റെ | പൗത്രൻ 
മകൻ 


3 


36 


നമ്പർ സി 2 - 4051/2021 ( B ) 


07-01-2022 


ചങ്ങനാശ്ശേരി താലൂക്കിൽ , ചങ്ങനാശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുഹറാ എ . ഖാദർ , ഓവേലിൽ 
വീട് , ഫാത്തിമാപുരം പി.ഒ. , ചങ്ങനാശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചങ്ങനാശേരി വില്ലേജിൽ പരേതയുടെ മകൾ ഷാലിമ മുഹമ്മദ് സലിം , ഓവേലിൽ വീട് , 
ഫാത്തിമാപുരം പി.ഒ. , ചങ്ങനാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചങ്ങനാശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-04-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
തഹസിൽദാർ ചങ്ങനാശ്ശേരി മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷാലിമ മുഹമ്മദ് സലിം 


| മകൾ 


57 


2 


ഷീജ എ . 


മകൾ 


52 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2401 


Revenue Department 


18th January 2022 


3 


സഹോദരൻ 


69 


4 


അബ്ദുൾ സലാം 
അബ്ദുൾ റഹിം 
റുഖിയ 


സഹോദരൻ 


73 


5 


സഹോദരി 


75 


6 


ലൈല സലിം 


സഹോദരി 


62 


7 


തങ്കമ്മ 


സഹോദരി 


63 


8 


നബീസ 


സഹോദരി 


60 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:23:58 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


